Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


CAD 


GOVERNMENT 
OF KERALA 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 7 
7th September 2021 

1197 ചിങ്ങം 22 
22nd Chingam 1197 


നമ്പർ 


35 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 16 
16th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7134 


KERALA GAZETTE 


[ PART III 


( 11 ) 


Pattambi Taluk 


നമ്പർ സി2-202114691 / 9 / 400 . 


2021 ജൂലൈ 29 . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-4647 2021 


2021 ആഗസ്റ്റ് 2 . 


ഒറ്റ പ്പാ ലം താ ലൂ ക്ക് , ഷാ ർ ണ്ണ ർ - I വി ല്ല ജി ൽ 
എം . ലോക കു മാർ , മാണിക്യ നിവാസ് , ഷൊർണ്ണൂർ 
എന്നയാൾ 19-4-2014 -ാം തീയ്യതി യിൽ മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകൻ വിഷ്ണ , എം . എൽ . 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്നു കാണുന്നതിനാൽ അവര മാത 
അവകാശികളായി കാണിച്ചു കൊണ്ട് അ നന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ സമർപ്പിക്ക 
പ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ലെന്നും പരസ്യം ചെയ്യുന്നു . 


പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ -11 വില്ലേജ് കൊണ്ടൂർക്കര 
പറമ്പിൽ വീട്ടിൽ ഇബ്രാഹിം കുട്ടി , പി . എം . എന്നയാൾ 
21-1-2019 - ന് മരണപ്പെട്ടിട്ടുള്ളതാണ് . ടിയാന്റെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതന്റെ 
മകൻ മുഹമ്മദ് ഫാസിൽ , പറമ്പിൽ വീട് , കൊണ്ടൂർക്കര 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃതമായ അവകാശികൾ എന്നു കാണുന്നതിനാൽ 
അ വരെമാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദി വ സ ത്തി നകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
ത പാ ൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു ശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ലെന്നും പരസ്യം 
ചെയ്യുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


എൻ . ജയന്തി 


ഭാര്യ 


48 


പേര് 


2 


മകൻ 


വിഷ്ണ , എം . എൽ . 


വയസ് 


30 


പരേതനുമായുള്ള 


കമ 
നമ്പർ 


ബന്ധം 


( 12 ) 


1 


മെമൂന പറമ്പിൽ 


59 


ഭാര്യ 
മകൾ 


നമ്പർ സി2-2021147289,400 . 


2021 ജൂലൈ 29 . 


2 


ഷിജി 


40 


3 


ഷിനി 


35 


4 


മുഹമ്മദ് ഫാസിൽ 


മകൻ 


32 


( 2 ) 


നമ്പർ സി2-4648 / 2021 . 


2021 ആഗസ്റ്റ് 2 . 


ഒറ്റ പ്പാ ല  ം ത  ാ ലൂ ക്ക് , ഒറ്റ പ്പാ ല  ം - I വി ല്ല ജി ൽ 
അംബർനാഥ് , എം . , സായി നിവാസ് , എൽ . എസ് . എൻ . 
കോൺവെന്റിന് സമീപം , 

തോട്ട ക്ക ര പോസ്റ്റ് , 
ഒറ്റപ്പാലം എന്നയാൾ 18-6-2021 -ാം തീയ്യതിയിൽ മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകൻ രാജേഷ് വാക്കട 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്നു കാണുന്നതിനാൽ 

അവ രമാത 
അവകാശികളായി കാണിച്ചു കൊണ്ട് അ നന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദി വ സ ത്തി നകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ സമർപ്പിക്ക 
പ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ലെന്നും പരസ്യം ചെയ്യുന്നു . 


പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ -11 വില്ലേജ് വാടാനാംകുറുശ്ശി 
കോട്ടപ്പടി വീട്ടിൽ ഗോപാലൻ , കെ . എന്നയാൾ 21-7-2019 - ന് 
മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . ടി യാന്റെ അ വ കാ ശി കൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതന്റെ 
ഭാര്യ ലക്ഷ്മി , എം . കോട്ടപ്പടി വീട് , വാടാ നാം കു റുശ്ശി 
എന്ന വർ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃതമായ അവകാശികൾ എന്നു കാണുന്നതിനാൽ 
അവരെമാത്രം അവകാശികളായി കാണിച്ചു കൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയ്യതി മുതൽ 30 ദി വ സ ത്തി നകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ സമർപ്പിക്ക 
പ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ലെന്നും പരസ്യം ചെയ്യുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ദാക്ഷായണി നാഥ് 


ഭാര്യ 


70 


2 


രാജേഷ് വാക്കട 


മകൻ 


51 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


3 


രമേഷ് വാക്ക് 


49 


> $ 


ബന്ധം 


4 


രാകേഷ് വാക്കട 


40 


1 


ലക്ഷ്മി , എം . 


ഭാര്യ 


49 


2 


അക്ഷര , കെ . 


മകൾ 


9 


താലൂക്കാഫീസ് , 
ഒറ്റപ്പാലം . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


3 


അനന്തകൃഷ്ണൻ , കെ ജി . മകൻ 


6 


206 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7135 


( 3 ) 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


നമ്പർ സി2-4549 / 2021 . 


2021 ആഗസ്റ്റ് 5 . 


1 


മകൾ 


69 


2 


മകൾ 


66 


3 


മകൻ 


62 


പാർവതി , എ . 
ഇന്ദിര , എ . 
വാസുദേവൻ , എ . 
ശ്രീജ , എ . 
ലീല , എ . 
നാരായണൻ , എ . 


4 


മകൾ 


59 


5 


55 


6 


മകൻ 


51 


( 5 ) 


നമ്പർ സി2-420212021 . 


2021 ജൂലൈ 26 . 


പട്ടാമ്പി താലൂക്ക് , കണ്ണൂർ വില്ലേജ് , കുമരനല്ലൂർ “ ദേവായനം " , 
അക്കിത്തത്ത് മന വീട്ടിൽ അക്കിത്തം അച്യുതൻ നമ്പൂ തിരി 
എന്നയാൾ 15 - 10 - 2 0 2 0 - ന് 

മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . 
ടിയാന്റെ അവകാശികൾക്ക് 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ മകൻ നാരായണൻ , എ . , 
“ ദേവായനം ” , അക്കിത്തത്ത് മന , കുമരനല്ലൂർ , കണ്ണൂർ എന്നയാൾ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അ വരെമാത്രം 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആക്ഷേ പം 
ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദി വ സ ത്തി നകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
തപാ ൽ മാർഗ്ഗമാ നിശ്ചിത കാലാവധിക്കുശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല എന്നും 
പരസ്യം ചെയ്യുന്നു . 


ണ 


പട്ടാമ്പി താലൂക്ക് , നാഗലശ്ശേരി വില്ലേജ് , പെരിങ്ങോട് 
കണ്ണത്ത് വീട്ടിൽ ഗോപി നാഥൻ , കെ . എന്ന വർ 15-3-2021 
തിയ്യതിയിൽ മരണപ്പെട്ടുവെന്നും . അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതന്റെ 
മകൻ 

ജിഷ് ണു പ സാദ് , കെ . ജി . , ക ണ്ണ ത്ത് വീട് , 
പെരി അങ്ങോട് എന്ന വർ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികൾ എന്നു 
കാണുന്നതിനാൽ അവരമാത അവകാശികളായി 
കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് 
ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ് , തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു 
ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല 
എന്നും പരസ്യം ചെയ്യുന്നു . 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


പാർവതി , എ . 


മകൾ 


69 


2 


ഇന്ദിര , എ . 


മകൾ 


66 


3 


വാസുദേവൻ , എ . 


മകൻ 


62 


പേര് 


പരേതനുമായുള്ള 


വയസ് 


4 


ശ്രീജ , എ . 


മകൾ 


59 


കമ 
നമ്പർ 


ബന്ധം 


5 


ലീല , എ . 


55 


> 


1 


കൊച്ചമ്മണിയമ്മ , കെ . 


മാതാവ് 


76 


6 


നാരായണൻ , എ . 


മകൻ 


51 


2 


43 


3 


20 


സവിത , എം . 

ഭാര്യ 
ജിഷ്ണുപ്രസാദ് , കെ . ജി . മകൻ 
ജിതിൻപ്രസാദ് , കെ . ജി . 
അനന്തകൃഷ്ണ , കെ . ജി 


4 


18 


നമ്പർ സി2-4550 / 2021 . 


2021 ആഗസ്റ്റ് 5 . 


5 


15 


( 6 ) 


നമ്പർ സി2-4381,2021 . 


2021 ജൂലൈ 26 . 


അനന്തരാവകാശ 


പട്ടാമ്പി താലൂക്ക് , കപ്പൂർ വില്ലേജ് , കു മ ര ന ലൂ ർ 
“ ദേവായനം ” , അക്കിത്തത്ത് മന വീട്ടിൽ ശ്രീദേവി അന്തർജനം 
എന്നവർ 13-3-2019 - ന് മരണപ്പെട്ടിട്ടുള്ളതാണ് . ടിയാളുടെ 
അവ കാ ശി കൾക്ക് 

സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതയുടെ മകൻ നാരായണൻ , എ . 
“ ദേവായനം ” , അക്കിത്തത്ത് മന , കുമരനല്ലൂർ , കണ്ണൂർ എന്നയാൾ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അ വരെമാത്രം 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആ ക്ഷേ പം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല എന്നും പരസ്യം ചെയ്യുന്നു . 


പട്ടാമ്പി താലൂക്ക് , കുലുക്കല്ലൂർ വില്ലേജ് , വണ്ടും തറ 
നടുവിൽ പീടികക്കൽ വീട്ടിൽ കലന്തർ എന്നവർ 28-8-2020 
തിയ്യതിയിൽ മരണപ്പെട്ടുവെന്നും . അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതന്റെ 
ഭാര്യ നബീസ , നടു വിൽ പീടികക്കൽ , വണ്ടുംതറ എന്ന വർ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അ വരെമാത്രം 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആ ക്ഷേ പാ 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല എന്നും പരസ്യം ചെയ്യുന്നു . 


Gaz . No. 3512021 / DTP ( CLR ) . 


207 


7136 


KERALA GAZETTE 


[ PART III 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


നബീസ 


ഭാര്യ 


74 


2 


മകൾ 


53 


It is proposed to issue a Legal Heirship Certificate 
in favour of the above said members . Objections if any 
against the issuance of the said certificate should be filed 
in person before the undersigned within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette . Those sent by post or filed after the 
stipulated time will not be considered at any level . 


3 


മകൻ 


49 


4 


കദീജ , എൻ . പി . 
ഷാഹുൽ ഹമീദ് 
മുഹമ്മദ് മുസ്തഫ , എൻ . പി . 
സീനത്തുന്നസീറ 
നടുവിൽപീടിക 
ഫാത്തിമത്ത് സുഹറ 


45 


5 


മകൾ 


42 


6 


41 


3 


Taluk Office . , 
Pattambi . . 


( Sd . ) 
Tahsildar 


( 7 ) 


നമ്പർ സി2-459232021 . 


2021 ജൂലൈ 28 . 


MALAPPURAM DISTRICT 


Ernad Taluk 


പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ -I വില്ലേജ് , കള്ളാടി പ്പറ്റ 
ഒടുങ്ങാട്ടുതൊടി വീട്ടിൽ വാസു , ഒ . എന്നയാൾ 7-3-2021 -ാം 
തീയ്യതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . ടിയാന്റെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതന്റെ 
ഭാര്യ ചന്ദ മതി , വി . പി . , ഒടുങ്ങാട്ടു തൊടി , കള്ളാടിപ്പറ്റ , 
ഓങ്ങ ളൂർ -I എന്ന വർ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികൾ എന്നു 
കാണുന്നതിനാൽ അവര മാ ാതം അവകാശികളായി 
കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് 
ആർക്കെ ങ്കിലും ആ ക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആ ഫീസിൽ ഹാജരായി രേഖാമൂലം ആ ക്ഷേപം 
തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു 
ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 
എന്നും പരസ്യം ചെയ്യുന്നു . 


( 1 ) 
നമ്പർ TLKERD 389112021-1 . 

2021 ആഗസ്റ്റ് 10 . 
മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ കീഴുപറമ്പ് 
വില്ലേജിൽ കീഴു പറമ്പ് പി . ഒ . , കൊല ത്തിക്കൽ വീട്ടിൽ 
താമസിച്ചിരുന്ന സുൽഫീക്കർ , പി . കെ . എന്നയാൾ 15-7-2021 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ സുനൈസ് , പി . കെ . 
എന്നയാൾ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


ബന്ധം 


1 


റസിയ 


1 


53 


ഭാര്യ 


60 


ഭാര്യ 


ചന്ദ്രമതി , വി . പി . 
സുധീഷ് , ഒ . 
സുമിത് , ഒ . 


മകൻ 


2 


2 


മകൻ 


35 


39 


3 


മകൾ 


37 


3 


സുനൈസ് , പി . കെ . 
സുനാസ് , പി . കെ . 
സുഹൈൽ , പി . കെ . 


29 


4 


25 


> 


( 8 ) 


No. 9515 / 2020 / C2 . 


2nd August 2021 . 


മേൽപ്പറഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അ വധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


Notice is hereby given to all to whom it may 
concern that Santhakumari Odath , Odatt House , 
Mathupully Thekkekkara , Peringode , Nagalassery Village , 
Pattambi Taluk , Palakkad District , Kerala has filed an 
application before this office for the issuance of a legal 
heirship certificate in respect of the legal heirs of her 
husband Narayanan , P. , Pattamthodi , Kunnakkav , 
Elamkulam Village , Perinthalmanna Taluk , Malappuram 
District who died on 4-8-2020 . Enquiry conducted 
through the Village Officer , Nagalassery reveals that the 
undermentioned are the legal heirs of the deceased . 


( 2 ) 


നമ്പർ TLKERD / 3937 2021-01 . 


2021 ആഗസ്റ്റ് 11 . 


SCHEDULE 


മല പ്പുറം ജില്ലയിൽ ഏറ നാട് താലൂക്കിൽ നറു കര 
വില്ലേജിൽ നറുകര പി . ഒ . , പുതുശ്ശേരി വീട്ടിൽ താമസിച്ചിരുന്ന 
ഖദീജ എന്നവർ 17-4-2021 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . 
ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാളുടെ മകൻ ഇല്യാസ് കുരിക്കൾ എന്ന യാൾ ഈ 
ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിന്റെ മേൽ അന്വേ ഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


SI . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


Age 


1 


Santhakumari Odath 


Wife 


65 


2 


Kiron Raj , O.P. 


Son 


25 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 16:24:56 
+ 05'30 ' 


208 


